Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


ം 


കേ 


OT- 


ഉള്ള സർക് 


ക്കാർ. 


WNMENT OF 


- 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


DAY 


Vol. II | 
വാല്യം 2 | 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


No. 


12th February 2013 
2013 ഫെബ്രുവരി 12 
23rd Magha 1934 
1934 മാഘം 23 


| 


F 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 

- വിജ്ഞാപനം 
No . DB1/ SS - MUD /2012 - 13 . 

2013 ജനുവരി 9. 
110 കെ . വി . സബ് സ്റ്റേഷൻ മുണ്ടയാട് നിന്നും പുതിയതെരു 
33 കെ . വി . സബ് സ്റ്റേഷൻ വരെ പോകുന്ന 33 കെ . വി . 

ലൈനിൽനിന്നും കക്കാട് സ്പിന്നിംഗ് മില്ലിലേക്ക് 33 കെ . വി . 
സിംഗിൾ സർകട്ട് ലൈൻ വലിക്കുന്നതിന് ആവശ്യമായ 
സർവേക്കും ലൈൻ നിർ മ്മാ ണ ത്തി നും കൂടാത 
ലൈനിൽ നിന്നും സുരക്ഷിതമായ അകലം ഉണ്ടാക്കുന്നതിനു 
വേണ്ടി മരങ്ങൾ അടയാളപ്പെടുത്തി മുറിച്ചു മാറ്റുന്നതിനും 
വേണ്ടി കേരള സംസ്ഥാന വിദ്യു ച്ഛക്തി ബോർഡിലെ 
ഉദ്യോ ഗ സ്ഥരും ബോർഡിനു വേണ്ടി ജോലി ചെയ്യുന്ന 
കോൺട്രാക്ടർമാരും ജോലിക്കാരും കക്കാട് മുതൽ ചെട്ടിച്ചിറ, 
നമ്പ്യാർ മൊട്ട, സ്പിന്നിംഗ് മിൽ പരിസരം എന്നീ സ്ഥലങ്ങളിലും 
അ തിനു തൊട്ടു കിടക്കുന്ന സ്ഥല ങ്ങ ളിലും ഇന്ത്യൻ 
ടെലഗ്രാഫ് ആക്ട് 1885, ഇൻഡ്യൻ ഇലക്ട്രിസിറ്റി ആക്ട് 
2003 - ലെ 164 , 185 (2 ) എ എന്നീ വകുപ്പുപ്രകാരം അവരുടെ 
നിയ മാ നു സ ത മായ കൃത്യ നിർവ്വ ഹ ണ ത്തി നായി 
പ്രവേശിക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു . 
ട്രാൻസ്മിഷൻ ഡിവിഷൻ, 

- ( ഒപ്പ്) 
കണ്ണൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


